PART IV 
Private Advertisements and Miscellaneous 

Notifications 


ഗുരുവായൂർ നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ ആർ1- 5626 / 07 . 


2009 ജനുവരി 22. 


[ 1994 - ലെ കേരള മുനിസിപ്പൽ ആക്ടിലെ 231 ( 2 ), 232 
എന്നീ വകുപ്പുകൾ പ്രകാരം.) 


- കേരള സർക്കാരിന്റെ 23 -6- 2007- ലെ ജി . ഒ. ( എം. എസ്. 
104 / 08 തസ്വഭവ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും 2 -4 - 2008 - ലെ 
ജി . ഒ. ( എം . എസ്.) നമ്പർ 104 / 08 തസ്വഭവ. നമ്പർ 
ഉത്ത ര വിലെ അധിക നിർദ്ദേ ശ ങ്ങ ൾക്ക് വിധേ യ മായും 
ഗുരുവായൂർ നഗരപ്രദേശത്തെ കെട്ടിടങ്ങളുടെ വസ്തു നികുതി 
1- 4-2007 മുതൽ പരിഷ്ക്കരിക്കുന്നതിന് നഗരസഭാ കൗൺസിൽ 
11- 6- 2008 - ലെ 5 -ാം നമ്പർ പ്രമേയ പ്രകാരം തീരുമാനിച്ചിരിക്കു 
ന്നു . നികുതി നിർണ്ണയിക്കു ന്ന തി നായി നഗ ര സ ഭ യിലെ 
22 വാർഡുകൾ ഉൾപ്പെടുന്ന നഗരപ്രദേശത്തെ താഴെ കാണി 
ക്കുംവിധം മൂന്നു മേഖലകളായി തരംതിരിച്ചുകൊണ്ടും വാസഗൃ 
ഹങ്ങൾക്ക്മാത്രമുള്ള കെട്ടിടങ്ങൾക്ക് വസ്തു നികുതി നിരക്ക് 
ആദ്യ വർഷം ( 2 007 - 08 ) ചതു രശ്ര മീറ്ററിന് 8 രൂപയും 
തുടർന്നുള്ള 

വർഷ ത്തേക്ക് 
( 2008 - 2009 മുതൽ) ചതുരശ്ര മീറ്ററിന് 18 രൂപ യു മായി 
നിശ്ചയിച്ചുകൊണ്ടും കൗൺസിൽ തീരുമാനിച്ചിരുന്നതിന്റെ 
അടിസ്ഥാനത്തിൽ നികുതിദായകരുടേയും പൊതുജനങ്ങളുടെയും 
ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ആരാഞ്ഞ് 19 - 7- 2008 - ന് 
ഇതേ നമ്പരായി കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു . 


എന്നാൽ നിശ്ചിത പരിധിക്കകം ആക്ഷേ പ ങ്ങ ളോ 
അഭിപ്രായങ്ങളോ ഒന്നുംതന്നെ ലഭിക്കുകയുണ്ടായില്ല . ടി 
വിഷയം കൗൺസിൽ വിശദമായ ചർച്ച ചെയ്തതിനുശേഷം 
നികുതി നിരക്കിൽ 2008 - 09 മുതൽ ചതുരശ്രമീറ്ററിന് 18 രൂപ 
എന്നത് 15 രൂപ എന്നാക്കി ഭേദഗതി വരു ത്തു വാനും 
മറ്റുള്ള എല്ലാ നിർദ്ദേശങ്ങളും 19 - 7 - 2008 - ലെ വിജ്ഞാപന 
ത്തിലേത്തന്നെയായി നിലനിർത്തുവാനും 28 - 10 - 2008 - ലെ 
4 -ാം നമ്പരായി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു . 


റോഡ്, എരു കുളം ബസാർ റെയിൽവേ ക്രോസ് റോഡ്, 
കർണ്ണം ബസാർ, മാണിക്ക ത്ത് പടി ലിങ്ക് റോഡ്. മഞ്ജു 
ളാൽമാമ ബസാർ റോഡ്, പുളിക്കൽ ലിങ്ക് റോഡ്, കാരക്കാട്ട് 
സ്കൂൾ റോഡ്, പഞ്ചാരമുക്ക് പി. ഡബ്ല . ഡി. റോഡ്, ഗുരു 
വായൂരപ്പൻ നേഴ്സിംഗ് ഹോം റോഡ്, എടപ്പുള്ളി ജാറം റോഡ്, 
സമൂഹം റോഡ്, എരങ്ങത്തയിൽ പറമ്പ് റോഡ്, കുറുക്കന്തറ 
പാലം, എസ്. എൻ. ഡി. പി. റോഡ്, ഗാന്ധിനഗർ റോഡിനോടു 
കൂടെ 14, 15 വാർഡുകളുടെ ബൗണ്ടറി വഴി റോഡിനു പുറമേ 
25 മീറ്റർ ചുറ്റളവു കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങൾ. 


മേഖലാ വിഭജനം 


1. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ 


3. തൃതീയമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ 


ഗുരു വാ യൂർ ഔട്ടർ റിംഗ് റോഡിന്റെ ഇരു വശവും 
പ്രസ്തുത റോഡിന്റെ പുറമേക്ക് 50 മീറ്റർ ചുറ്റളവിലും വരുന്ന 


മേൽ ക്കാ ണിച്ച പാഥ മിക മേഖ ല യി ലും ദ്വിതീയ 
മേഖ ല യിലും ഉൾപ്പെടാത്ത മറ്റു ഭാഗ ങ്ങൾ ഉൾപ്പെടുന്ന 


പ്രദേശങ്ങൾ 


പ്രദേശങ്ങൾ. 


2 . ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ 

മേൽ പ്രസ്താവിച്ച വസ്തുതകൾ അന്തിമവും 1- 4 - 2007 
മുതുവട്ടൂർ റോഡ്തുടങ്ങി ഐ . ടി . ഐ . റോഡ്, മഹിളാ മുതൽ പ്രാബല്യത്തിൽ വരുത്തുന്നതുമാണെന്ന് നഗരപ്രദേ 
സമാജം റോഡ്, കുന്ദംകുളം, പി. ഡബ്ല . ഡി. റോഡ്, മമ്മിയൂർ ശത്തെ എല്ലാ നികുതിദായകരുടേയും പൊതുജനങ്ങളുടേയും 
ജംഗ്ഷൻ, തോട്ടുപാടം റോഡ്, നളന്ദ ജംഗ്ഷൻ, ചാമുണ്ടേശ്വരി അറിവിലേക്കായി ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 
റോഡ്, സെറ്റർലിംഗ് മല്ലിശ്ശേരിമന റോഡ്, റെയിൽവേ ക്രോസ്, 
തിരുവെങ്കിടം, കസ്തൂർബ റോഡ്, മതമൈത്രി ജംഗ്ഷൻ, 

( ഒപ്പ്) 
ഹൗസിംഗ് ബോർഡ്, പീറ്റർമാഷ് ജംഗ്ഷൻ, മാവിൻചു വട് 

ഗുരുവായൂർ നഗരസഭ. 

സെക്രട്ടറി. 
റോഡ്, തൃശ്ശൂർ റോഡ്, തൈക്കാട് പള്ളി റോഡ്, മീമ്പാട് 


